Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


GOVERNA 


ERALA V 


RNMENT 


NTOF KER 

g t 


4 


A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


Vol.LMS 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Animal Husbandry Department 


പുനർ ലേലപ്പരസ്യം 


നമ്പർ ഇ - 2014 / 2009. 

- 2010 ഫെബ്രുവരി 5 . 
- കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ് 
ത്തിലെ താഴെപ്പറയുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്നും 1 - 1 - 2010 
മുതൽ 31 - 12 - 2010 വരെയുള്ള ഒരു വർഷക്കാ ല യ ള വിൽ 
മലാ ദായം എടു ക്കു വാ നുള്ള അ വ കാശം 27 - 2 -2010 
രാവിലെ 11 മണിക്ക് ഈ ആഫീസിൽ വച്ച് പരസ്യമായി 
പുനർ ലേലം ചെയ്ത് നൽകു ന്ന താ ണ്. ടി ലേല ത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 1,000 (ആയിരം) രൂപ നിരത് 
ദ്രവ്യമായി ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 


ലേലത്തിനായി ക്വട്ടേഷനുകളും ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്വട്ടേഷനുകൾ ലേല ദിവസം രാവിലെ 10 . 30 മണിവരെ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും ലേലത്തിനുശേഷം തുറക്കുന്ന 
തു മാ യി രിക്കും. ലേല ത്തി ലോ ക്വട്ടേ ഷ നിലോ ഏറ്റവും 
കൂടു തൽ തുക രേഖ പ്പെ ടു ത്തുന്ന ആളിന്റെ പേരിൽ 
ലേല ത്തുക ന്യായ മാ ണ ങ്കിൽ മേല ധി കാ രി ക ളു ടെ 
അംഗീകാരത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതാണ്. ടിയാൻ അപ്പോൾത്തന്നെ ലേലത്തുക 
യുടെ 1/ 3 (മൂന്നിലൊന്ന്) തുക ഓഫീസിൽ ഒടുക്കേണ്ടതും 
ബാക്കി തുക മേലധികാരികളുടെ അംഗീകാരം കിട്ടുന്ന 
മുറയ്ക്ക് ഈ ആഫീസിൽ നിന്നും നൽകുന്ന അറിയിപ്പ് 
കിട്ടി മൂന്ന് ദിവസത്തിനകം ഒടുക്കേണ്ടതുമാണ്. 


കമ 
നമ്പർ 


ഫലവൃക്ഷത്തിന്റെ 

ഇനം 


എണ്ണം 


തെങ്ങ് 
മാവ് 


പ്ലാവ് 


പുളി 
കശുമാവ് 
കുരുമുളക് 


ക്വട്ടേ ഷൻ ഉൾ ക്കൊ ള്ളുന്ന കവറിനു പുറത്ത് 
“കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിലെ 
ഫല വൃക്ഷങ്ങളിലെ ആദായം എടുക്കു ന്ന തിനുള്ള പുനർ 
ലേല ക്വട്ടേഷൻ 2010 എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
ക്വട്ടേഷനുകൾ “സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ 
കേന്ദ്രം, കുട പ ന ക്കു ന്ന് , തിരു വ ന അ പു രം എന്ന 
വിലാ സ ത്തിൽ അയയ് ക്കേണ്ട താ ണ് . നിശ്ചിത സമ യ 
പരിധിക്കുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ 
ക്വട്ടേഷനുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


മതിപ്പുവില - 22,000 രൂപ. 
നിരതദ്രവ്യം - 1,000 രൂപ 


KERALA GAZETTE 


[PART III 


സർക്കാരിന്റെ എല്ലാ ലേല നിബ ന്ധ ന കളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേലദിവസം ഏതെങ്കിലും 
കാ ര ണ വ ശാൽ പൊതു അ വ ധി യാവുക യാ ണ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽ പറ ഞ്ഞിരിക്കുന്ന 
സമയത്തും സ്ഥലത്തും വച്ച് ടി നിബ ന്ധ ന ക ൾ ക്ക് 
വിധേയമായി ലേലം നടത്തുന്നതാണ്. 


ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസ് 
സമയങ്ങളിൽ ഫാം ആഫീസുമായി നേരിൽ ബന്ധപ്പെടാവു 
ന്നതാണ്. ഈ ലേലം സംബന്ധിച്ച് താഴെ ഒപ്പ് രേഖപ്പെടുത്തി 
യിരിക്കുന്ന ആഫീസറുടെ ഇതിൻമേലുള്ള ഏത് തീരുമാനവും 
അന്തിമമായിരിക്കും. 


ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, 
കുടപ്പനക്കുന്ന്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


